Kerala Gazette No. 27 dated 3rd July 2012. 
PART I 


Section iii 


GOVERN 


ഷകർ 


KERALA 


a 

F 
VMENT OF 


കേരള സർക്കാർ 


നിയമ ( നിയമനിർമ്മാണം - ജി ) വകുപ്പ് 


വിജ്ഞാപനം 


നമ്പർ 1684/ ലെഗ്. ജി .2 / 2012 / നിയമം. 


തിരുവനന്തപുരം, 2012 ജനുവരി 31. 


1933 മാഘം 


11. 


2012 ജനു വരി 30 -ാം തീയതി കേരള ഗവർണ്ണർ വിളം ബ ര പ്പെ ടു ത്തിയ 
ഇനിപ്പറയുന്ന ഓർഡിനൻസ് പൊതു ജനങ്ങളുടെ അറിവിലേക്കായി ഇതിനാൽ 
പ്രസിദ്ധപ്പെടുത്തുന്നു . 


ഗവർണ്ണറുടെ ഉത്തരവിൻപ്രകാരം, 


സി . പി . രാമരാജ പ്രമ പ്രസാദ്, 

നിയമവകുപ്പ് സെക്രട്ടറി. 


2012- ലെ 17 -ാം നമ്പർ ഓർഡിനൻസ് 
2012 - ലെ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവ്വകലാശാല 

(രണ്ടാം ഭേദഗതി) ഓർഡിനൻസ് 


ഇൻഡ്യൻ റിപ്പബ്ലിക്കിന്റെ അറുപത്തിമൂന്നാം സംവത്സരത്തിൽ കേരള ഗവർണ്ണർ 
വിളംബരപ്പെടുത്തിയത്. 


1994- ലെ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവ്വകലാശാല ആക്റ്റ് 
വീണ്ടും ഭേദഗതി ചെയ്യുന്നതിനുള്ള 

ഒരു 
ഓർഡിനൻസ് 


പീഠിക . - 1994- ലെ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവ്വകലാശാല ആക്റ്റ് 
( 1994 - ലെ 5) ഇനി പറയുന്ന ആവശ്യങ്ങൾക്കായി വീണ്ടും ഭേദഗതി ചെയ്യുന്നത് 
യുക്തമായിരിക്കുകയാലും ; 


-- കേരള സംസ്ഥാന നിയമസഭ സമ്മേളനത്തിലല്ലാത്തതിനാലും താൻ സത്വര 
നടപടി എടുക്കേണ്ടത് ആവശ്യമാകുന്ന സാഹചര്യങ്ങൾ നിലവിലുണ്ടെന്ന് കേരള 
ഗവർണ്ണർക്ക് ബോദ്ധ്യമായിരിക്കുന്നതിനാലും ; 


ഇപ്പോൾ, അതിനാൽ, ഇൻഡ്യൻ ഭരണ ഘട ന യുടെ 213 -ാം അനുച്ഛേദം 
(1) -ാം ഖണ്ഡപ്രകാരം നൽകപ്പെട്ട അധികാരങ്ങൾ വിനിയോഗിച്ച് കേരള ഗവർണ്ണർ 
ഇനി പറയുന്ന ഓർഡിനൻസ് വിളംബരപ്പെടുത്തുന്നു : 


1. ചുരുക്കപ്പേരും പാ രംഭ വും . - ( 1 ) ഈ ഓർ ഡി ന ൻ സിന് 2012 - ലെ 
ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവ്വകലാശാല (രണ്ടാം ഭേദഗതി) ഓർഡിനൻസ് 
എന്ന് പേര് പറയാം. 


- (2 ) ഇത് ഉടൻ പ്രാബല്യത്തിൽ വരുന്നതാണ്. 


-- 2. 1994- ലെ 5 -ാം ആക്റ്റ് താൽക്കാലികമായി ഭേദഗതി ചെയ്യപ്പെടേണ്ടതാണ്. -- 
ഈ ഓർഡിനൻസ് നില വി ലി രിക്കുന്ന കാലത്ത്, 1994 - ലെ ശ്രീ ശങ്കരാചാര്യ 
സംസ്കൃത സർവ്വകലാശാല ആക്റ്റിന് ( 1994 - ലെ 5 ) ( ഇതിനു ശേഷം പ്രധാന 
ആക്ട് എന്നാണ് പരാമർശിക്കപ്പെടുക) ഈ ഓർഡിനൻസിന്റെ 3 ഉം 4 ഉം 5 ഉം 
വകുപ്പുകളിൽ പരാമർശിച്ചിട്ടുള്ള ഭേദഗതികൾ ക്ക് വിധേയമായി 
പ്രാബല്യമുണ്ടായിരിക്കുന്നതാണ്. 


- 3. 2 -ാം വകുപ്പിനുള്ള ഭേദഗതി. - പ്രധാന ആക്റ്റിന്റെ 2 -ാം വകുപ്പിൽ, ( ബി) 
ഖണ്ഡത്തിനുശേഷം ഇനി പറയുന്ന ഖണ്ഡം കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: 

“( ബിഎ ) “അപ്പലേററ് ട്രൈബ്യൂണൽ” എന്നാൽ 22 എ വകുപ്പുപ്രകാരം 
രൂപീകരിക്കപ്പെട്ട അപ്പലേറ്റ് ട്രൈബ്യൂണൽ എന്നർത്ഥമാകുന്നു ; ”. 

4. IV -ാം അദ്ധ്യായത്തിൻ കീഴിലെ ശീർഷകത്തിനുള്ള ഭേദഗതി: പ്രധാന 
ആക്റ്റിലെ IV -ാം അദ്ധ്യായത്തിൽ, “ സർവ്വകലാശാലയുടെ അധികാരസ്ഥാനങ്ങൾ 
എന്ന ശീർഷകത്തിനു പകരം “ സർവ്വകാലാശാലയുടെ അധികാരസ്ഥാനങ്ങളും 
അപ്പലേറ്റ് ട്രൈബ്യൂണലും എന്ന ശീർഷകം ചേർക്കേണ്ടതാണ്. 

5. 22 എ എന്ന പുതിയ വകുപ്പ് കൂട്ടിച്ചേർക്കൽ. – പ്രധാന ആക്റ്റിൽ 22 -ാം 
വകുപ്പിനുശേഷം താഴെപ്പറയുന്ന വകുപ്പ് കൂട്ടിച്ചേർക്കേണ്ടതാണ്, അതായത്: 

- “22- എ . അപ്പലേറ്റ് ടബ്യൂണലിന്റെ രൂപീകരണം. - ( 1) ഈ ആക്റ്റിന്റെ 
ആവശ്യത്തിലേക്കായി സർക്കാർ ഒരു അപ്പലേറ്റ് ട്രൈബ്യൂണൽ രൂപീകരിക്കേണ്ടതാണ്. 

- (2) അപ്പലേറ്റ് ട്രൈബ്യൂണൽ, ഹൈക്കോടതിയുമായി കൂടി ആലോചിച്ച് 
ചാൻസലർ നാമനിർദ്ദേശം ചെയ്യുന്ന ജില്ലാ ജഡ്ജിയുടെ പദവിയിൽ കുറയാത്ത ഒരു 
ജുഡീഷ്യൽ ഓഫീസർ ആയിരിക്കേണ്ടതാണ്. 

(3) അപ്പലേറ്റ് ട്രൈബ്യൂണലിന്റെഔദ്യോഗിക കാലാവധി, അതിനെ 
നാമനിർദ്ദേശം ചെയ്യുന്ന തീയതി മുതൽ മൂന്ന് വർഷക്കാലമായിരിക്കേണ്ടതാണ്. 

- ( 4 ) അപ്പലേറ്റ് ടബ്യൂണലിന് അതിന്റെ നടപടികൾ 
ക്രമീകരിക്കുന്നതിനും അതിന്റെ കാര്യനിർവ്വഹണത്തിനും വേണ്ടി സർക്കാരിന്റെ 
മുൻകൂട്ടിയുള്ള അനുമതിയോടുകൂടി ഈ ആക്റ്റിലെ വ്യവസ്ഥകൾക്കനുസൃതമായി 
റെഗുലേഷനുകൾ ഉണ്ടാക്കുന്നതിനുള്ള അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. 

( 5 ) അപകാരമുണ്ടാക്കുന്ന റഗുലേഷനുകൾ ഗസറ്റിൽ പ്രസിദ്ധീ 
കരിക്കേണ്ടതാണ്. 

- ( 6 ) ഈ ആക്റ്റിലെ വ്യവസ്ഥകൾക്ക് വിധേയമായി, അപ്പലേറ്റ് 
ടബണലിന്റെ അധികാര പരിധിയും അധികാരങ്ങളും സ്റ്റാറ്റ്യൂട്ടുകളാൽ 
നിർണ്ണയിക്കപ്പെടേണ്ടതാണ് . 


എച്ച്. ആർ. ഭരദ്വാജ്, 

ഗവർണ്ണർ. 


( ശരിത്തർജ്ജമ ) 


- സി . രമണി, 
നിയമവകുപ്പ് അഡീഷണൽ സെക്രട്ടറി. 


